


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


GOVERNN 


കേർ 


ാർ 


രള സർക്ക 
WNMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 4 


2015 ഒക്ടോബർ 6 
6th October 2015 

1191 കന്നി 20 
20th Kanni 1191 


നമ്പർ 


Vol. IV . 


No. 


Thiruvananthapuram , 

Tuesday 


1937 ആശ്വിനം 14 
14th Aswina 1937 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
No . E -975/2011 . 

19th August 2015. 
I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following Society , the particulars which is furnished in 
the categorical statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 

തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘത്തിന്റെ പേരും നമ്പരും - ചപ്പക്കാട് ക്ഷീരോൽപാദക 

സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ പി . 342 ( ഡി ) 

ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 19- 8- 2015. 
3. മേൽവിലാസം- ചപ്പക്കാട് ക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി . 342 ( ഡി ) ആപ്കോസ് 

മുതലമട , ഗോവിന്ദാപുരം പി. ഒ ., പിൻ - 678 507. 
4. പോസ്റ്റാഫീസ് ഗോവിന്ദാപുരം. 
5. താലൂക്ക് ചിറ്റൂർ. 
6. ജില്ല പാലക്കാട്. 


7 . പ്രവർത്തന പരിധി - മുതലമട ഗ്രാമപഞ്ചായത്തിലെ 10, 12 

വാർഡുകളിൽ ഉൾപ്പെട്ട ചപ്പക്കാട്, മന്ദാടിയാർ കോളനി, 
ചന്ത മ ണിയാർ കോളനി, ചാമു പാറ, പാലക്കാട്, 
ന രി പ്പാ റ ച ള്ള , ഇടു ക്കു പാറ, കുര ആ തോ ട് , 
കരടിക്കുന്നിന്റെ വടക്കുഭാഗം, ചുക്കം പതി, മൂച്ചംകുണ്ട് 
റോഡിന്റെ വട ക്കു ഭാഗം ഊറ്കുളം കാട്, 
കാടാച്ചിപ്പറക്കാട് കണ്ണച്ചിചള്ള എന്നീ പ്രദേശങ്ങൾ 10 -ാം 
വാർഡ്, മൂച്ചംകുണ്ട് വടക്ക്ഭാഗം ലക്ഷംവീട് കോളനി, 
കുണ്ടൻതോട് ആനകെട്ടിമേട് 12 -ാം വാർഡ് നരിപ്പാറചള്ള 
കരടിക്കുന്നിന്റെ വടക്ക് ഭാഗം ഇടയ്ക്കുപാറ , കുരങ്ങുതോട്, 
കിഴക്കേ ചുക്കംപതി, പടിഞ്ഞാറേ ചുക്കംപതി എന്നീ 

അതിരുകൾക്കുള്ളിൽ വരുന്ന പ്രദേശങ്ങൾ. 
8. ബാദ്ധ്യത ക്ലിപ്തം. 
9. പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
- 10. അംഗീകൃത ഓഹരി മൂലധനം - 20,000. 
11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെതുക, ഓഹരിമൂലധനം, 
സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചാലുള്ളതുകയുടെപത്തിരട്ടി യിൽ കവിയാൻ 
പാടുള്ളതല്ല . 

- ( ഒപ്പ്) 
ക്ഷീരവികസന വകുപ്പ് 

ഡെപ്യൂട്ടി ഡയറക്ടർ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ക്ഷീര സഹകരണ് 
പാലക്കാട്. 

സംഘം രജിസ്ട്രാർ. 


195 


